23rd JAN , 2018] 


COMMISSIONERATE OF LAND REVENUE 


815 


Regn . No. KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL/ TV ( N )/634/2015-17 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2018 


GOVERN 


കേരള 


ർക്കാർ 


VMENT OF 


KERALA 


എം 


കേരള ഗസററ് 

KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 1 


തിരുവനന്തപുരം, 

ചൊവ്വ 


2018 ജനുവരി 23 
23rd January 2018 

1193 മകരം 9 
9th Makaram 1193 


നമ്പർ 


Vol. VII 


No . 


Thiruvananthapuram , 

Tuesday 


1939 മാഘം 3 
3rd Magha 1939 


PART III 
Commissionerate of Land Revenue 


Gaz , No. 4 /2018 /DTP ( CLR ) . 


21 


23rd JAN . 2018) 


COMMISSIONERATE OF LAND REVENUE 


816 


MALAPPURAM DISTRICT 


നോട്ടീസ് 


നമ്പർ ബി6 - 602 / 2009 . 


2017 ഡിസംബർ 20. 


പൊന്നാനി താലൂക്കിൽ എടപ്പാൾ വില്ലേജിൽ അറമുഖൻ s/ o കോർമൻ പെരുമ്പറമ്പ് എന്നയാളും ടിയാന്റെ സഹോദരി കുഞ്ഞി 
എന്ന തങ്കമാളുവും കൂടി കൈവശംവെച്ച് അനുഭവിച്ചുകൊണ്ടിരുന്നതായ എടപ്പാൾ അംശം റീ. സ . 60/ 6- ൽപ്പെട്ട 20. 81 സെന്റ് ഭൂമി 
ടിയാളുകൾ മരണപ്പെട്ടുപോയിട്ടുള്ളതിനാലും ടിയാൾക്കാർക്ക് അനന്തരാവകാശികൾ ഇല്ലാത്തതിനാലും കേരള എസ്പീറ്റ്സ് ആന്റ് 
ഫോർഫീച്ചേഴ്സ് ആക്ട് 1964 പ്രകാരം അന്യംനിൽപ്പ് ഭൂമിയായി സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതിന് ആർക്കെങ്കിലും എന്തെങ്കിലും 
ആക്ഷേപമുണ്ടെങ്കിൽ ആയത് ഈ നോട്ടീസ് പരസ്യപ്പെടുത്തിയ തീയതി മുതൽ 180 ദിവസത്തിനകം മലപ്പുറം ജില്ലാ കളക്ടർ 
മുമ്പാകെ രേഖാമൂലം എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 


കളക്ടറേറ്റ്, 
മലപ്പുറം. 


( ഒപ്പ്) 
ജില്ലാ കളക്ടർ. 


പെരിന്തൽമണ്ണ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന്റെ നടപടിക്രമം 


( ഹാജർ: അജീഷ്, കെ .) 


നമ്പർ എസ്1 / 10428/ 2016. 


2017 ഡിസംബർ 11. 


വിഷയം : - കേരള നദീതീര സംരക്ഷണവും മണൽവാരൽ നിയന്ത്രണവും ( ഭേദഗതി) ആക്റ്റ്2013 അനധികൃത മണൽ 

കടത്ത് വാഹനം കണ്ടുകെട്ടി ഉത്തരവാകുന്നത് സംബന്ധിച്ച്. 


സൂചന : - ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയുടെ WP ( C ) No. 14 of 2008 , General Insurance Council Vs State of 

Andra Pradesh കേസിലുണ്ടായ വിധി. 


അനധികൃത മണൽ കടത്തുമായി ബന്ധപ്പെട്ട് ചുവടെ അനുബന്ധമായി ചേർത്തിരിക്കുന്ന വാഹനങ്ങൾ പിടിച്ചെടുത്ത് 
സ്വീഷർ മഹസ്സറും റിപ്പോർട്ടും മേൽനടപടികൾക്കായി ഈ ഓഫീസിൽ സമർപ്പിച്ചിട്ടുള്ളതാണ്. തുടർന്ന് കേരള നദീതീര 
സംരക്ഷണവും മണൽ വാരൽ നിയന്ത്രണവും ( ഭേദഗതി) ആക്റ്റ് 2013 പ്രകാരം ഈ കാര്യാലയത്തിലെ തുടർനടപടികളുടെ 
ഭാഗമായി വാദം കേൾക്കുന്നതിനും വാഹനം കണ്ടുകെട്ടാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ രേഖാമൂലം ബോധിപ്പിക്കുന്നതിനും ടി വകുപ്പ് 
23 എ ( 3 ) പ്രകാരം 20 ദിവസത്തിനുള്ളിൽ ഈ കാര്യാലയത്തിൽ ഹാജരാകുവാൻ 27 - 7 -2017 -ാം തീയതി മാതൃഭൂമി ദിനപ്പത്രത്തിലും 
20 -11- 2017 -ാം തീയതി മാധ്യമം ദിനപ്പത്രത്തിലും 1- 8- 2017 -ാം തീയതി 31 നമ്പർ കേരള ഗസറ്റിലും 13 - 7 -2017 -ാം തീയതി 
പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിലും 13 - 7- 2017 -ാം തീയതി പെരിന്തൽമണ്ണ താലൂക്ക് ഓഫീസിലും 11 - 7 -2017 -ാം തീയതി മലപ്പുറം 
ജില്ലാ കളക്ടറേറ്റിലും 11- 7- 2017 -ാം തീയതി ഈ ഓഫീസിലെ നോട്ടീസ് ബോർഡിലും നോട്ടീസ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. എന്നാൽ 
ടി വാഹനങ്ങളുമായി ബന്ധപ്പെട്ട ആരുംതന്നെ ഈ ഓഫീസിൽ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഹാജരായിട്ടില്ലാത്തതാണ്. 


സ്വീഷർ മഹസ്സർ പരിശോധിച്ചതിലും വാഹനയുടമ വിചാരണയ്ക്ക് ഹാജരായിട്ടില്ലാത്തതിനാലും ചുവടെ ചേർത്തിരിക്കുന്ന 
വാഹനങ്ങൾ അനധികൃത മണൽ കടത്തിന് ഉപയോഗിച്ചിട്ടുള്ളതായി ബോധ്യപ്പെട്ടിരിക്കുന്നു . ടി സാഹചര്യത്തിൽ അനധികൃത മണൽ 
കടത്തിന് ഉപയോഗിച്ച ടി വാഹനങ്ങൾ കേരള നദീതീര സംരക്ഷണവും മണൽ വാരൽ നിയന്ത്രണവും ( ഭേദഗതി) ആക്റ്റ് 2013 
വകുപ്പ് 23എ (4) പ്രകാരവും കേരള എസ്പീറ്റ്സ് ആന്റ് ഫോർഫീച്ചേഴ്സ് ആക്ട്, 1964 പ്രകാരവും സർക്കാരിലേക്ക്കണ്ടുകെട്ടി 
ഇതിനാൽ ഉത്തരവാകുന്നു . ആവശ്യമെങ്കിൽ കണ്ടുകെട്ടിയ വാഹനത്തിന് നിശ്ചയിക്കുന്ന വിലയ്ക്ക് തുല്യമായ തുക അടവാക്കി 
ഉടമയ്ക്ക് മണൽ ഒഴികെ വാഹനം വീണ്ടെടുക്കാവുന്നതാണ്. ടി തുകയ്ക്കുള്ള ഡിമാന്റ് ഡ്രാഫ്റ്റ് മലപ്പുറം ജില്ലാ കളക്ടറുടെ 
പേരിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മലപ്പുറം സിവിൽ സ്റ്റേഷൻ ശാഖയിൽ മാറാവുന്ന രീതിയിൽ എടുത്ത് ഈ ഉത്തരവ് 
പ്രസിദ്ധീകരിച്ച് 15 ദിവസത്തിനകം ഈ കാര്യാലയത്തിൽ ഹാജരാക്കേണ്ടതാണ്. ടി സമയ പരിധിക്കുള്ളിൽ ഡിമാന്റ് ഡ്രാഫ്റ്റ് 
ഹാജരാക്കാതിരിക്കുകയാണെങ്കിൽ മേൽ സൂചിപ്പിച്ച് നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം തുടർനടപടികൾ സ്വീകരിക്കുന്നതാണ്. 


കണ്ടുകെട്ടൽ ഉത്തരവിനെതിരെ വാഹനയുടമയ്ക്ക്എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടെങ്കിൽ കേരള നദീതീര സംരക്ഷണവും 
മണൽ വാരൽ നിയന്ത്രണവും ( ഭേദഗതി) ആക്റ്റ് 2013 വകുപ്പ് 23ബി പ്രകാരം ഇന്നു മുതൽ 15 ദിവസത്തിനകം മലപ്പുറം ജില്ലാ 
കളക്ടർ മുമ്പാകെ റിവിഷൻ ഹർജി ഫയൽ ചെയ്യാവുന്നതാണ്. 


115 


